Kerala Gazette No. 22 dated 29th May 2018 . 
PART III 

COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


THIRUVANANTHAPURAM DISTRICT 


തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ നടപടിക്രമം 
(ഹാജർ : ഡോ . കെ . വാസുകി, ഐ . എ . എസ്.) 


നമ്പർ ബി20- 6991/ 2018 . 


2018 മാർച്ച് 26 . 


വിഷയം : - ന്യായവില പുനർ നിർണ്ണയം നടപടിക്രമം പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
പരാമർശം: - (1) ശ്രീ . പത്മനാഭ പിള്ള സമർപ്പിച്ച അപേക്ഷ . 

( 2) റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ കാര്യാലയത്തിലെ എൽ- 2862 / 18 /എൽ. ഡിസ് നമ്പർ ഫയൽ. 


- നെടുമങ്ങാട് താലൂക്കിൽ വട്ടപ്പാറ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 32 - ൽ റീസർവെ 591/ 1- 2 - ൽപ്പെട്ട ഭൂമിക്ക് കേരള സ്റ്റാമ്പ് 
( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാന്റ്) റൂൾസ് 1995 റൂൾ 5 പ്രകാരം ന്യായ വില കുറവ് വരുത്തുന്നതിന് 
ഭൂവുടമയായ ശ്രീ . പത്മനാഭ പിള്ള പരാമർശം ( 1) പ്രകാരം അപേക്ഷ സമർപ്പിച്ചിരുന്നു . പ്രസ്തുത ഭൂമിക്ക് ന്യായ വില 
ആർ ഒന്നിന് - 67 ,200 ( അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്) ആണ് നിശ്ചയിച്ചിരിക്കു ന്ന ത് . ടിയാന്റെ അപേക്ഷ യുടെ 
അടിസ്ഥാനത്തിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും ബന്ധപ്പെട്ട ഫയൽ ലഭ്യമാക്കിയിരുന്നു . 
ഡെപ്യൂട്ടി കളക്ടർ (എൽ. ആർ.) ടിയാന്റെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിനായി 19 - 3 - 2018 - ന് നേരിൽ കേട്ടിരുന്നു . ടി വിചാരണ 
വേളയിൽ പ്രസ്തുത ഭൂമി വഴി സൗകര്യമില്ലാത്തതാണെന്നും കമ്പോളവില വളരെ കുറവാണെന്നും വാദിച്ചു . അപേക്ഷകന്റെ 
വാദങ്ങളും ബന്ധപ്പെട്ട റവന്യൂ ഡിവിഷണൽ ഓഫീസിലെ ഫയലും വിശദമായി പരിശോദിച്ചതിലും ടിയാന്റെ ഭൂമിക്ക് വഴി 
സൗകര്യം ഇല്ലായെന്നും സമാന സമീപ വസ്തുക്കൾക്ക് ന്യായ വില വളരെക്കുറവാണെന്നും ബോധ്യപ്പെട്ടു . സമീപത്ത 
Residential Plot without vehicular access പ്ലോട്ടുകൾക്ക് ഫെയർ വാല്യൂ - 33,600/ Are , S 25, 200/ Are എന്നിങ്ങനെയാണ് 
ഫെയർ വാല്യൂ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി കാണുന്നത്. ഈ സാഹചര്യത്തിൽ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ 
വാല്യൂ ഓഫ് ലാന്റ്) റൂൾസ് 1995 റൂൾ 5 പ്രകാരം ടിയാന്റെ അപേക്ഷയിൽ കൈക്കൊണ്ട് തീരുമാനം ചുവടെ ചേർക്കുന്നു . 


ഉത്തരവ് 


അപേക്ഷകനായ ശ്രീ . എൻ. പത്മനാഭ പിള്ള ആവശ്യപ്പെട്ടിരിക്കുന്നത് നെടുമങ്ങാട് താലൂക്കിൽ വട്ടപ്പാറ വില്ലേജിൽ 
ബ്ലോക്ക് നമ്പർ 32 - ൽ റീസർവെ 591 / 1- 2 - ൽപ്പെട്ട ഭൂമിക്ക് നിശ്ചയിച്ചിരിക്കുന്ന ന്യായ വില സമാന സമീപ ഭൂമികൾക്ക് 
അ നു സ ത മായി കുറ യ് ക്ക ണം എന്നാ ണ് . ഇക്കാര്യം വിശ ദ മാ യി പരി ശോ ധിച്ച തിൽ, ടി ഭൂമി 
Residential Plot without road access ആയതിനാലും സമാന സമീപ ഭൂമികൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന ന്യായ വില 
ടി ഭൂമിക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആർ ഒന്നിന് - 67 ,200 നേക്കാൾ വളരെ കുറവായതിനാൽ അപേക്ഷാ കക്ഷിയുടെ റീസർവെ 591/ 
1- 2 - ൽ പ്പെട്ട ഭൂമി ഉൾപ്പെട്ടുവരുന്ന നെടുമങ്ങാട് താലൂക്കിൽ വട്ടപ്പാറ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 32 - ൽ റീസർവേ 591/ 1- ൽപ്പെട്ട 
ഭൂമിയുടെ ന്യായ വില ആർ ഒന്നിന് - 33,600 കുറവ് ചെയ്ത് നിശ്ചയിച്ച് ഇതിനാൽ ഉത്തര വാകു ന്നു . 14 - 4 - 2014 - ലെ 
സ . ഉ.( പി ) നമ്പർ 188/ 2014 / റ്റി. ഡി. പ്രകാരം ഈ ന്യായവിലയ്ക്ക് 50 % വർദ്ധനവ് കൂടി ഇതിനു പുറമേ കണക്കാക്കാവുന്നതാണ്. 


FORM " C 


[See Rule 6 (8)] 


NOTIFICATION 


No. B20 - 6991 / 2018. 


26th March 2018 . 


WHEREAS , it is expedient to publish a notification showing Revised Value of Land as required under Section 
28A of the Kerala Stamp Act, 1959 , read with sub -rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value of 
Land) Rules, 1995 , the fair value of land in Thiruvananthapuram District is hereby fixed finally as shown in the 
Schedule hereto : 


Gaz. No. 22 /2018 /DTP CLR -Fair Value (Supplement). 


359 


SCHEDULE 


NameofDistrict 


NameofTaluk 


VillageandSurvey NumberwithSub DivisionNo. 


Corporation/ Municipality/ Panchayat 


Classificationbyuse 


Fairvalueofthe landalreadyfixed perAre 


RevisedFairValueof LandperAre 


Ward 


ThiruvananthapuramEl 


Nedumangadu 


Vattappara,Re-Survey No.591/1 


Vembayam 


Residentialplot withoutroadaccess 


67,200 


33,600 


Collectorate , 
Thiruvananthapuram . 


| ( Sd.) 
District Collector. 


KOLLAM DISTRICT 
കൊല്ലം ജില്ലാ സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ഡോ . ചിത്ര , എസ്., ഐ . എ . എസ്.) 


നമ്പർ എഫ് - 2183 / 2018. 

2018 ഏപ്രിൽ 3. 
വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 


( 2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ എം1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 


( 3) കൊല്ലം ജില്ലയിൽ മുളവന വില്ലേജിൽ കാഞ്ഞിരകോട് ചേരിയിൽ കിണറുവിള തെക്കേ പുത്തൻവീട്ടിൽ 

ശ്രീ . വിജയൻപിള്ള സമർപ്പിച്ച അപേക്ഷ . 

( 4) കൊല്ലം തഹശീൽദാരുടെ 28- 1- 2018, 3-3- 2018 എന്നീ തീയതികളിലെ ബി18 /1056 / 18 -ാം നമ്പർ റിപ്പോർട്ടുകൾ. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3 - 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേര് ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

| പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെഅടിസ്ഥാന 
ത്തിലും സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ 
ചേർത്തും അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാ 
നത്തിൽ ചുവടെ ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


360 


അപേക്ഷകന്റെപേരും 
മേൽവിലാസവും 


|വില്ലേജ്,ബ്ലോക്ക്നമ്പർ 


സർ/റീസർവ്വ/ സബ്ഡിവിഷൻനമ്പർ 


കമനമ്പർ 


ലെ വിജ്ഞാപനത്തിലെ ക്ലാസിഫിക്കേഷനും6-3-2010- വിലയും 


താലൂക്ക് 


പുനർനിർണ്ണയിച്ച ക്ലാസിഫിക്കേഷൻ 


പുനർനിർണ്ണയിച്ച |വില(ആർഒന്നിന്)- 


( 2 ) 


- ( 5 ) 


( 7 ) 


| ( 8 ) 


( 6) 
Govt . property 


കൊല്ലം 


മുളവന 10 


554 / 7 


ശ്രീ . വിജയൻപിള്ള, 
കിണ റു വിള തെക്കേ 
പുത്തൻവീട്, 
കാഞ്ഞിരകോട്, 
മുളവന, കൊല്ലം. 


Residential plot 18 ,900 
with Corp/Mun / 
Panchayath 
road access 


( 2 ) 
നമ്പർ എഫ് - 5219 / 2018. 

2018 ഏപ്രിൽ 3. 
വിഷയം : - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - ( 1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ). 


(2 ) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2- 2013 -ാം തീയതിയിലെ എം1- 38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ പള്ളിമൺ വില്ലേജിൽ ഇളവൂർ ചേരിയിൽ അരുൺ നിവാസിൽ 
- ശ്രീ. ബാബുരാജൻ സമർപ്പിച്ച അപേക്ഷ . 

( 4) കൊല്ലം തഹശീൽദാരുടെ 23-2-2018 - ലെ ബി8 /911 / 18 -ാം നമ്പർ റിപ്പോർട്ട്. 
- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേര് ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

- പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാന 
ത്തിലും സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ 
ചേർത്തും അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാ 
നത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെപേരും മേൽവിലാസവും 


വില്ലേജ്,ബ്ലോക്ക്നമ്പർ 


സർവ്വ/റീസർവ്വ/ സബ്ഡിവിഷൻനമ്പർ 


||കമനമ്പർ 


6-3-2010-ലെ വിജ്ഞാപനത്തിലെ ക്ലാസിഫിക്കേഷനും വിലയും 


പുനർനിർണ്ണയിച്ച ക്ലാസിഫിക്കേഷൻ 


പുനർനിർണ്ണയിച്ച് |വില(ആർഒന്നിന്)- 


ധ|താലൂക്ക് 


( 2 ) 


( 7 ) 


കൊല്ലം 


പള്ളിമൺ 20 


336/ 7 


Govt. property 


9,880 


ശ്രീ. ബാബുരാജൻ, 
അരുൺ നിവാസ്, 
ഇളവൂർചേരി, 
പള്ളിമൺ, കൊല്ലം. 


Residential plot 
with Corp ./Mun ./ 
Panchayath 
road access 


361 


നമ്പർ എഫ്- 6696 /2018. 


2018 ഏപ്രിൽ 3. 


വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു. 
സൂചന: - ( 1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 (4 ). 

( 2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2 - 2013 -ാം തീയതിയിലെ എം1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ നീണ്ടകര വില്ലേജിൽ മുല്ലശ്ശേരിൽ വീട്ടിൽ ശ്രീ. രാജേന്ദ്രൻ 

സമർപ്പിച്ച അപേക്ഷ . 
(4) കരുനാഗപ്പള്ളിതഹശീൽദാരുടെ 20-3- 2018- ലെ സി1 /4447/ 18 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേര് ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

- പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാന 
ത്തിലും സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ 
ചേർത്തും അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാ 
നത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെപേരും 
മേൽവിലാസവും 


സർവ്വ/സബ്ഡിവിഷൻ നമ്പർ 


ലെ വിജ്ഞാപനത്തിലെ ക്ലാസിഫിക്കേഷനും6-3-2010- 
വിലയും 


പുനർനിർണ്ണയിച്ച് ക്ലാസിഫിക്കേഷൻ 


താലൂക്ക് 


പുനർനിർണ്ണയിച്ച വില(ആർഒന്നിന്)- 


വില്ലേജ് 


( 5 ) 


- ( 6 ) 


- ( 7 ) 


കരുനാഗപ്പള്ളി 


നീണ്ടകര 22 


145/3 


Govt. property 


37,050 


ശ്രീ. രാജേന്ദ്രൻ, 
മുല്ലശ്ശേരിൽ വീട്, 
നീണ്ടകര, കൊല്ലം. 


Garden land with 
Panchayath 
road access 


നമ്പർ എഫ് - 21608 / 2017 . 


2018 ഏപ്രിൽ 3. 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരളാ സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28A ( Fixation of fair Value of land) ചട്ടം 3 (7), ചട്ടം (4). 


(2 ) കൊല്ലം ജില്ലയിൽ കരു നാ ഗപ്പള്ളി താലൂക്കിൽ ക്ലാപ്പന വില്ലേ ജിൽ ( പയാർ തെക്കുംമു റി യിൽ 
പുത്തൻവീട്ടിൽ ശ്രീമതി ശാന്താഭായി, പ്രസീത , പ്രശാന്ത് എന്നിവർ സമർപ്പിച്ച അപേക്ഷ . 


(3 ) കരുനാഗപ്പള്ളി തഹശീൽദാരുടെ 18- 9 - 2017, 9- 2 - 2018 എന്നീ തീയതികളിലെ സി1/ 8486 / 17 -ാം നമ്പർ 

റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെ പോയ , താഴെപ്പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


362 


O 


| Sl. Bl. 
No. No 


Re- Sy. Sub Div. 

No. No . 


Local Body 


Taluk 


Village 


Classification 


Fair value 

per Are 


( 1) 


-- 1 


2 


659 


11 


Clappana GP 


Karunagapally 


Clappana 


20 , 000 


Residential plot with 
Corp ./Mun ./Pan . 

road access 


2 


659 


-- 


1 2 


Clappana GP 


Karunagapally 


Clappana 


16, 000 


Residential plot without 

vehicular access 


നമ്പർ എഫ് - 5928/ 2018 . 


2018 ഏപ്രിൽ 4. 


വിഷയം : - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു. 
സൂചന: - ( 1) കേരളാ സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28A (Fixation of fair Value of land) ചട്ടം 3 (7), ചട്ടം (4). 

(2 ) തിരുവനന്തപുരം ജില്ലയിൽ വർക്കല താലൂക്കിൽ മടവൂർ വില്ലേജിൽ പുലിയോർകോണംപാറയിൽ വീട്ടിൽ 

ശ്രീമതി സമീറാബീവി സമർപ്പിച്ച അപേക്ഷ . 
( 3) കൊട്ടാരക്കര തഹശീൽദാരുടെ 7 - 3- 2018 -ാം തീയതിയിലെ എഫ്.1/ 2011 / 18 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെ പോയ , താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തു വിന് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


| SI. Bl. 
No. No 


Re- Sy . Sub Div . 
No . No . 


Local Body 


Taluk 


Village 


Classification 


Fair value 

per Are 


- 1 


39 


298 


13 - 1 


Nilamel GP 


Kottarakkara 


Nilamel 


11 ,250 


Residential plot with 
Corp ./Mun ./ Pan . 

road access 


നമ്പർ എഫ് - 6409 / 2018 . 


2018 ഏപ്രിൽ 13. 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരളാ സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28A (Fixation of fair Value of land ) ചട്ടം 3 ( 7), ചട്ടം ( 4). 

( 2) കൊല്ലം താലൂക്കിൽ കൊല്ലം വെസ്റ്റ് വില്ലേജിൽ കുരീപ്പുഴ ചേരിയിൽ കാവിളയിൽ ശ്രീമതി രാഗിണി 

സമർപ്പിച്ച അപേക്ഷ . 

(3) കൊല്ലം തഹശീൽദാരുടെ 3- 3- 2018 - ലെ ബി18 / 2821/18 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെ പോയ , താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തു വിന് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


| SI. Bl. 

No . No . 


Re- Sy . Sub Div. 

No . No. 


Local Body 


Taluk 


Village 


Classification 


Fair value 

per Are 


-- 1 296 


20 


.. 


Kollam 


1 ,25, 000 


Kollam 
(Corporation ) 


Kollam 
West 


Residential plot with 
private road access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


(ഒപ്പ്) 
സബ് കളക്ടർ. 


Gaz . No. 22 /2018 /DTP CLR - Fair Value (Supplement). 


363 


PATHANAMTHITTA DISTRICT 


പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ: ആർ. ഗിരിജ, ഐ . എ . എസ്.) 


നമ്പർ സി11 - 158600 / 2018. 

2018 മാർച്ച് 28. 
വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 17 - ൽ 

റീ സർവ്വ നമ്പർ 35 / 13 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . - 
സൂചന: - (1) അടൂർ താലൂക്കിൽ അടൂർ വില്ലേജിൽ ശ്രീവിലാസത്ത് വീട്ടിൽ ശ്രീ. ശശിധരപണിക്കർ സമർപ്പിച്ച 

അപേക്ഷ . 

(2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 30- 1- 2018- ലെ സി3 -270/ 18 -ാം നമ്പർ റിപ്പോർട്ട്. 
പത്ത നം തിട്ട ജില്ല യിൽ അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേ ജിൽ ബ്ലോക്ക് നമ്പർ 17 - ൽ റീസർവ്വ 
നമ്പർ 35 / 13 - ൽപ്പെട്ട ഭൂമി ന്യായ വില രജി സ്റ്റ റിൽ ഗവൺമെന്റ് ഭൂമി എന്ന് തെറ്റായി രേഖ പ്പെ ടു ത്തി ന്യായ വില 
നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ . ശശിധരപണിക്കർ നൽകിയ അപേക്ഷ 
യിൻമേൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 

അപേക്ഷാസ്ഥലം ഏറത്ത് വില്ലേജിൽ 14846 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം ശ്രീ . ശശിധരപണിക്കരുടെ കൈവശത്തിലും 
കരംതീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും ടി വസ്തുവിന് ആർ ഒന്നിന് - 41,600 ന്യായവില നിശ്ചയിച്ച് ""Residential 
plot without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന ( 2 ) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 17 - ൽ റീസർവ്വേ നമ്പർ 
35/ 13 - ൽപ്പെട്ട 02 .70 ആർ ഭൂമി "Residential plot without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 41, 600 
ആയി ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


- സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188/ 2014 / റ്റി . ഡി. തീയതി 14 - 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധന 
കൂടി ഇതിനു പുറമേ കണക്കാക്കുന്നതാണ്. 


FORM C 


NOTIFICATION 
No . C11 -158600 /2018. 

28th March 2018. 
reas, it is expedient to publish a notification showing revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act, 1959 , read with sub -rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 
1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in schedule hereto : 


SCHEDULE 


District - Pathanamthitta . 


Taluk - Adoor. 


Village - - Erathu. 


Sy. 
No. 


Re -Sy. 
Block 


Re -Sy. Sub Div . 
No. No. 


Panchayath / 
Municipality 


Ward 
No. 


Classification 

by use 


Fair Value 
already fixed 


Revised fair 
value per Are 


| ( 9 ) 


- (1) 
- .. 


(2 ) 
17 


(3) 
35 


(4) 
13 


(5) 
Panchayath 


( 6) 
. 


( 7) 
Residential plot 
without road access 


- 1 


41 , 600 


364 


നമ്പർ സി11- 160627 / 2018 . 


2018 ഏപ്രിൽ 3. 


വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 17 - ൽ 

റീ സർവ്വ 355 /5 -5 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന: - ( 1) അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ ചാത്തന്നൂപ്പുഴ ലക്ഷം വീട്ടിൽ ശ്രീ . ശശി സമർപ്പിച്ച അപേക്ഷ . 


- (2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 20 - 2 - 2018 - ലെ സി3 - 843/ 18 -ാം നമ്പർ റിപ്പോർട്ട്. 


പത്ത നം തിട്ട ജില്ല യിൽ അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 17 - ൽ റീസർവ്വ 
നമ്പർ 355 / 5 - 5 - ൽപ്പെട്ട ഭൂമി ന്യായ വില രജി സ്റ്റ റിൽ ഗവൺമെന്റ് ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായ വില 
നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ . ശശി നൽകിയ അപേക്ഷയിൻമേൽ അടൂർ 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


- അപേക്ഷാ സ്ഥലം ഏറത്ത് വില്ലേജിൽ 8091 -ാം നമ്പർ തണ്ട പേര് പ്രകാരം ശ്രീ . ശശിയുടെ കൈവ ശ ത്തിലും 
കരംതീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും ടി വസ്തുവിന് ആർ ഒന്നിന് - 30,000 ന്യായവില നിശ്ചയിച്ച് ""Residential 
plot with Panchayat road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന (2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 17 - ൽ റീസർവെ നമ്പർ 
355/ 5- 5- ൽപ്പെട്ട ഭൂമി "Residential plot with Panchayat road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 30, 000 
ആയി ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


- സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188/ 2014/ റ്റി . ഡി . തീയതി 14- 11-2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനവ് 
കൂടി ഇതിനു പുറമേ കണക്കാക്കുന്നതാണ്. 


FORM C 


NOTIFICATION 


No . C11 - 160627 / 2018 . 

3rd April 2018 . 
Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act, 1959 , read with sub -rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 
1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in schedule hereto : 


SCHEDULE 


District - Pathanamthitta . 


Taluk - Adoor. 


Village - Erathu . 


Sy. 
No. 


Re- Sy. 
Block 


Re- Sy . 
No. 


Sub Div . 

No. 


Panchayath / 
Municipality 


Ward 
No. 


Classification 

by use 


Fair Value 
already fixed 


Revised fair 
value per Are 


- .. 


17 


355 


5- 5 


Panchayath 


30 , 000 


Residential plot 
with Panchayat 

road access 


Collectorate, 
Pathanamthitta . 


( Sd.) 
District Collector. 


365 


തിരുവല്ല റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

( ഹാജർ : വിനീത്, റ്റി. കെ .) 
നമ്പർ എ2- 739 / 2018 / കെ . ഡിസ്. 

2018 മാർച്ച് 28. 
വിഷയം : - ഭൂമിയുടെ ന്യായ വില നിർണ്ണയം ന്യായ വില രജിസ്റ്ററിൽ ഉൾപ്പെടുത്താതെപോയ ഭൂമിയ്ക്ക് വില 

-- നിശ്ചയിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - ( 1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28A ( Fixation of fair Value of land ) ചട്ടം 3 (7 ), ചട്ടം ( 4 ). 

(2 ) ശ്രീ . പി . എം . ഷഫീക്ക് s/ o പി . എ . മുഹമ്മദ് കുട്ടി, പേഴ ത്തും മൂട്ടിൽ, മാടപള്ളി വില്ലേജ്, 

ചങ്ങനാശ്ശേരി താലൂക്ക് സമർപ്പിച്ച അപേക്ഷ . 

( 3) റാന്നി തഹശീൽദാരുടെ 21- 2- 2018 - ലെ എച്ച്1 -1185/18 നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു. 


തദ്ദേശസ്വയംഭരണ സ്ഥാപനം 


സർവെനമ്പരും സബ്ഡിവിഷൻ നമ്പരും 


ക്ലാസിഫിക്കേഷൻ 


താലൂക്ക് 


|ബ്ലോക്ക്നമ്പർ 


വില്ലേജ് 


ന്യായവില |(ആർഒന്നിന്) 


റാന്നി 


781/ 1 - 195 


16,000 


ചേത്തയ്ക്കൽ ഗ്രാമ പഞ്ചായത്ത് 

( വെച്ചൂച്ചിറ ) 


Residential plot 
with Panchayat 

road access 


- സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 /2014 / റ്റി. ഡി . തീയതി 14- 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധന 
കൂടി ഇതിനു പുറമേ കണക്കാക്കാവുന്നതാണ്. 


FORM " A 
(See Rule 4 ) 
NOTIFICATION 


No. A2 - 739 / 2018/ K .Dis . 


28th March 2018. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act , 1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995, the fair value of land 
in Pathanamthitta District is hereby fixed as shown in the schedule thereto : 


SCHEDULE 


Panchayath 


Name of Village 
and Survey Number 
with Sub Division No. 


Name of 
District 


Ward 


Name of 

Taluk 


Classification 

by use 


Fair Value 
of the land 

Fixed 


(1) 


(2 ) 


- ( 3 ) 


( 4) 


( 5) 


( 6 ) 


| ( 7 ) 


Pathanamthitta 


Ranni 


| 16 , 000 


Chethackal Village, 
Survey No. 781/ 1 - 195 


Panchayat 
(Vechoochira ) 


Residential plot 
with Panchayath 

road access 


Revenue Divisional Office , 
Thiruvalla . 


- ( Sd.) 
Revenue Divisional Officer. 


366 


ERNAKULAM DISTRICT 

NOTIFICATION 
No . N - 767 /2018 . 

3rd April 2018 . 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act, 1950 , read with Rule 4 of the Kerala Stamp (Fixation of Value of Land ) Rules , 1995 . 

Now , therefore it is hereby made known to the public that the fair value fixed for the land mentioned against 
each serial numbers in respect of the land situated in the Survey /Re-survey numbers of the Village and Taluk mentioned 
against each shall be as shown against it in Column ( 1) thereof: 

SCHEDULE 
District - Ernakulam . 


Taluk - Kanayannoor. 


Village — Thrikkakara North . 


Sl. Sy . 
No. No 


Sub 
Div. 


Re - Survey Re - Survey Re- Survey 

Block No. Sub division 


Municipality / 
Panchayath 
Corporation 


Name 
of Local 

Body 


Name & Classi- Fair 
N o. of fication Value 
ward by use per Are 


No. 


(1) (2) 


(3) 


(4) 


(5) 


( 7) 


(8 ) 


(9 ) 


(10 ) 


(11) 


(6) 
10 


239 


.. 


.. 


109 


Municipality 


Kalamassery 
Municipality 


Njalakam Resi 
No. VI dential 5 ,50 , 000 

plot with 

Corp ./ 
Municipal/ 
Panchayath 
Road access 


Office of the Sub Collector, 
Fort Kochi. 


( Sd .) 
Sub Collector 


FORM ‘ A ’ 
( See Rule 4 ) 

NOTIFICATIONS 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act, 1959 , read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land) Rules, 1995 ; 

Now , therefore it is hereby made known to the public that the fair value fixed for the land mentioned against 
each serial numbers in respect of the land situated in the Survey /Re- survey numbers of the Village and Taluk mentioned 
against each shall be as shown against in the Column ( 11) thereof: 


( 1) 


No. A9 -5803/2016 . 


20th December 2017 . 


SCHEDULE 
District — Ernakulam . 


Taluk - Kothamangalam . 


Village — Kuttamangalam . 


Si. Sy. 
No . No 


Sub 
Div. 
No. 


Re - Survey Re - Survey Re - Survey Municipality / Name of 
Block No. Sub division Panchayath / Local Body 

Corporation Pan ./Muni./ 


Name & 
No. of 
ward 


Classi- Fair 
fication Value 
by use per Are 


No . 


Corp . 


(1) (2) 


(3) 


(4) 


(5) 


(6 ) 


( 7 ) 


(9 ) 


( 10 ) 


(11 ) 


(8 ) 
Kavalangad 


.. 


306 


1A / 108/39 


.. 


Panchayat 


Hill Tract 
with road 17 , 500 

acces 


Value(Supplement). 


Gaz .No. 22 /2018/DTP CLR -Fair Value (Supplement). 


367 


10 


(2) 


No. A9- 362 / 2018 . 


21st February 2018 . 


SCHEDULE 
District - Ernakulam . 


Taluk — Kunnathunad . 


Village — Vengola . 


Si. Sy. 
No. No 


Sub 
Div. 
No. 


Re - Survey Re - Survey Re -Survey Municipal./ 
Block No. Sub division Panchayath / 

Corporation 


Name & 
No. of 
ward 


Name of 
Local Body 
Mun ./Pan ./ 

Cor. 
(8 ) 


Classi- Fair 
fication Value 
by use per Are 


No . 


Corne 


(6 ) 


(7 ) 


(9 ) 


( 10 ) 


(11) 


(1) (2) 
. . 


(3) 
. 


(4) 
22 


(5 ) 
449 


2020 


Panchayat 


Vengola 


3 


449 


Residential 
plot with 2 , 00 ,000 
PWD 
Road 
Access 


(3 ) 


No. A9 -9109/ 2017. 


21st February 2018 . 


SCHEDULE 
District — Ernakulam . 


Taluk - Kunnathunad . 


Village — Arackappady. 


Sl. Sy. 
No. No 


Sub Re- Survey Re - Survey Re- Survey Municipal./ 
Div. Block No. Sub division Panchayath / 
No . 

No. Corporation 


Name of 
Local Body 
Mun./ Pan ./ 

Cor. 
( 8 ) 


Name & 
No. of 
ward 


Classi- Fair 
fication Value 
by use per Are 


( 9 ) 


( 10 ) 


( 11 ) 


(1) (2) 
. . 


(3) 
. 


(4) 
28 


(5) 
405 


(6) 
7-3 


(7) 
Panchayat 


Vengola 


3 


40,000 


Residential 

plot with 
Municipal 

Road 
Access 


(4 ) 


No. A9-1164 /2017 . 


27th March 2018 . 


SCHEDULE 
District — Ernakulam . 


Taluk — Kothamangalam . 


Village — Pindimana . 


Si. Sy. 
No. No 


Sub 
Div . 
No. 


Re - Survey Re- Survey Re - Survey Municipal./ 
Block No. Sub division Panchayath / 

No. Corporation 


Name of 
Local Body 
Mun ./ Pan ./ 

Cor. 
(8 ) 


Name & 
No. of 
ward 


Classi- Fair 
fication Value 
by use per Are 


(4) 


(5) 


(6 ) 


( 7 ) 


(9 ) 


( 10 ) 


(11 ) 


(1) (2) 
. 623 


(3) 
141 


Panchayat 


Pindimana 


Residential 
plot without 20 , 000 
Vehicular 
Access 


Revenue Divisional Office, 
Muvattupuzha . 


(Sd .) 
Revenue Divisional Officer. 


368 


11 


MALAPPURAM DISTRICT 


FORM C 


[ See Rule 5 (8 ) ] 


NOTIFICATION 


No. B2 - 25231/2014 (2 ). 


12th April 2018 . 


Whereas, it is expedient to publish a notification showing revised Value of Land as required under Section 28A of 
the Kerala Stamp Act, 1959 , read with sub -rule (8 ) of rule 5 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules, 1995 , the fair value of land in Malappuram District is hereby fixed as shown in schedule hereto : 


SCHEDULE 


District — Malappuram . 


Taluk — Perinthalmanna. 


Village - Mankada . 


Desom — Koottil. 


SurveyNumberwith SubDivisionNo.and Extent 


Corporation/Municipality/ Panchayat 


Classificationbyuse 


NameofLocalBody 


Fairvalueoftheland alreadyfixed 


SerialNo: 


RevisedFairValueof Land 


Ward 


(2 ) 


( 3 ) 


e 


( 4) 


(5) 


( 7 ) 


(6 ) 


( 8 ) 


2795 


Panchayat 


Mankada 


8 


Wetland 


- 2 ,24 ,000 


. 39 , 000 


98 /5 
0 .1133 
Hectare 


Collectorate , 
Malappuram . 


(Sd .) 
District Collector 


KANNUR DISTRICT 


FORM ‘ A ’ 


( See Rule 4 ) 


NOTIFICATIONS 


WHEREAS , it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 


Act, 1959 , read with rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 . 


Now , THEREFORE it is hereby made known to the public that the final fair value for the land mentioned against each 
serial numbers in respect of the land situated in the Survey /Re-Survey numbers of the Village and Taluk mentioned 
against each shall be shown against it in Column ( 11 ) thereof: 


369 


No. 19038 /2017. 


28th March 2018 


SCHEDULE 


District — Kannur. 
Village — Kannur- 2 . 


Taluk - Kannur. 
Desom — Chalad , ward -3 . 


Sl. Sy . 
No. No 


Sub 
Div. 


Re - Survey Re - Survey Re- Survey Municipal./ 
Block No. Sub division Panchayath / 

No . Corporation 


Name of 
Local Body 
Mun./Pan ./ 


Name & Classic Fair 
No . of fication Value 
ward by use per Are 


No. 


Cor. 


(1) (2) 


(3) 


(6) 


( 7 ) 


(8 ) 


(9) 


(10 ) 


(11) 


(4) 
1 


(5 ) 
14 


. 


. 


. 


Corporation 


Kannur Payyambalam Resi 
Corporation Ward 53 detial · 4 ,00 , 000 

plot 
without 

private 
Road access 


( 2 ) 


No. D -6441/ 2016 . 


27th March 2018 


SCHEDULE 


Taluk — Kannur. 


District - Kannur. 
Village — Puzhathi. 


Desom — Puzhathi. 


Si. Sy . 
No . No 


Sub 
Div. 
No. 


Re - Survey Re - Survey Re - Survey Municipal./ 
Block No. Sub division Panchayath / 

No. Corporation 


Nameof 
Local Body 
Mun ./Pan ./ 

Cor. 
(8 ) 


Name & 
No. of 
ward 


Classi - Fair 
fication Value 
by use per Are 


(1) (2) 


(3) 


(4) 


(5) 


(6 ) 


(7) 


(9 ) 


( 10 ) 


(11 ) 


1 


. 


. 


175 


112 


1 


Kannur 


nur 


VIII 


Resi 
dential - 88 ,000 
plot with 
Road access 


Office of the Sub Collector, 
Thalassery. 


(Sd .) 
Sub Collector 


370 


